മലങ്കര സുറിയാനി കത്തോലിക്കാ സഭ 
വിശ്വാസ പരിശീലന കാര്യാലയം 
തിരുവനന്തപുരം മേജര്‍ അതിഭദ്രാസനം 


ജൂണ്‍ 2022 


യാളാകളിലാടെ... 


PATRON 

HIS BEATITUDE CARDINAL 

MORAN MOR BASELIOS CLEEMIS എഡിറ്റോറിയല്‍ 03 
MAJOR ARCHBISHOP CATHOLICOS 


മാര്‍ ഈവാനിയോസ്‌ പിതാവിനെ വിശുദ്ധ പദവിയിലേക്ക്‌ 
EDITOR ഉയര്‍ത്തുന്നതിനായുള്ള പ്രാര്‍ത്ഥന 04 


FR. JOHNSON PUTHUPARAMPIL 
വിശുദ്ധരോടൊപ്പം - വിദ്യാര്‍ത്ഥികളുടെ പ്രത്യേക മദ്ധ്യസ്ഥന്‍ 


EDITORIAL MEMBERS വി. അലോഷ്യസ്‌ ഗൊണ്‍സാഗ 05 


FR. GEEVARGHESE EZHIYATH 


ലേഖനം - ദൈവഭക്തിയാണ്‌ ജ്ഞാനത്തിന്റെ ആരംഭം 08 
FR. ARUN ERATH : 


FR. JACOB KALLUVILAYIL കവിത - സ്നേഹപൂര്‍വ്വം അമ്മയ്ക്ക്‌ 11 


FR. THOMAS KUTTIYIL 


ചെറുകഥ - ഈശോയെ തേടി 12 
FR. THONDUPARAMPIL SAMUEL 


ടിപ്പി ലേഖനം - അല്ലേ ! ഈ മനുഷ്യന്‍ എന്താ ഇങ്ങനെ 13 


FR. ANU JOSE KUNNIL 


മതബോധനം 16 
FR. CYRIL THOMAS 


SR. JOVITTA THERESE D.M. കവിത - വീടൊരു സ്നേഹം 17 


MR. VARGHESE GEORGE KOCHUVILA 


പദപ്രശ്നം 18 
MR. PRADEEP GEORGE 


DESIGN & LAYOUT ചിത്രകഥ - എന്റെ സ്വന്തം മാര്‍ ഈവാനിയോസ്‌ 19 


JUSTIN P STEPHEN 
(MISTICA CREATIONS : 9746186059) പൊതുവിജ്ഞാനം 21 


CONTACT 
8281221234 വാര്‍ത്തകള്‍ 22 


(CATECHISM DIRECTOR, TVM MAJOR ARCHDIOCESE) 
GMAIL : catechismtrivandrum@gmail.com 


E CIRCULATION ONLY 


വില്‌ 


(ക്രിസ്തുവിന്‌ സാക്ഷുമമാകാം 


J ലോകം വളരെപ്പെട്ടന്ന്‌ മാറികൊണ്ടിരിക്കുകയാണ്‌. ശാസ്ത്ര ലോകത്ത്‌ 
‘ അനുദിനം പുതിയ പുതിയ കണ്ടെത്തലുകളും ഗവേഷണങ്ങളും കൂടി വരുന്നു. എന്നാല്‍ 
| ക്രൈസ്തവ വിശ്വാസ ജീവിതത്തില്‍ ചില അപചയങ്ങളും തകര്‍ച്ചകളും സംഭവിച്ചുകൊ 
I ണ്ടിരിക്കുകയാണ്‌. അടിസ്ഥാന ക്രൈസ്തവ വിശ്വാസം നഷ്ടമായികൊണ്ടിരിക്കുന്ന ഒരു 


സമൂഹത്തില്‍ നാമെല്ലാവരും അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ലോകത്തിന്റെ മായാമോ 


ഹങ്ങളില്‍ ഉള്‍പ്പെട്ടുപോകുന്നു. ലോകരക്ഷക്കായി പിതാവായ ദൈവം അയച്ച ക്രിസ്തുവി ' 


ന്റെ സുവിശേഷം സ്വീകരിക്കാന്‍ കഴിയുന്നില്ല. പലപ്പോഴും സഭയുടെ വിശ്വാസത്തെ അറി | 
യാനോ, അതിന്‍ പ്രകാരം ജീവിക്കാനോ വിശ്വാസം പ്രഖ്യാപിക്കാനോ നാം പരാജയപ്പെ 
ടുന്നു. ഇന്ന്‌ ഭവനങ്ങളും ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്‌ പകരം ലോകം വച്ചുനീട്ടുന്ന 
നശിക്കുന്ന ചിന്താരീതികള്‍ക്കും ജീവിതശൈലികള്‍ക്കും പുറകെയുളള പരക്കം പാച്ചിലിലാ 
ണ്‌. ജറെമിയ പ്രവാചകന്റെ വാക്കുകള്‍ ഇവിടെ പ്രസക്തമാണ്‌ “എന്തെന്നാല്‍ എന്റെ ജനം 
രണ്ടു തിന്മകള്‍ പ്രവര്‍ത്തിച്ചു. ജീവജലത്തിന്റെ ഉറവയായ എന്നെ അവര്‍ ഉപേക്ഷിച്ചു. ജലം 
സൂക്ഷിക്കാന്‍ കഴിവില്ലാത്ത പൊട്ടകിണറുകള്‍ കുഴിക്കുകയും ചെയ്തു” (ജറെമിയ 2.13) / 
നൂറ്റാണ്ടുകള്‍ക്ക്‌ മുമ്പ്‌ ജറെമിയ പ്രവാചകന്റെ പ്രവചനം ഇന്ന്‌ അമ്പര്‍ത്ഥമായി കൊണ്ടിരിക്കു 
ന്നു. ദൈവത്തെ മാറ്റിനിര്‍ത്തി വളരുവാന്‍ ശ്രമിക്കുന്ന സമൂഹമായി ലോകം മാറികൊണ്ടി 
രിക്കുന്നു. നമ്മുടെ ഭൌതീക വളര്‍ച്ചയില്‍ ദൈവത്തിന്റെ കരുണയും അനുഗ്രഹവും 
കാണാന്‍ നമുക്ക്‌ കഴിയണം. 

നമ്മുടെ വിശ്വാസ പരിശീലന ശുശ്രൂഷയിലൂടെ കുടുംബങ്ങള്‍ നവീകരിക്കപ്പെടണം. 
കുട്ടികളും യേശുവിന്റെ സുവിശേഷത്തിന്‌ സാക്ഷ്യം വഹിക്കുന്നവരാകണം. സഭയുടെ ശുശ്രൂ 
MONG പങ്കാളികളായി സാമൂഹിക്രകമത്തിലും ശൈലിയിലും മാറ്റം ഉണ്ടാകണം. ക്രിസ്തു 
വിന്റെ കാഴ്ചപ്പാടോടെ ജീവിക്കാന്‍ നമ്മുടെ പുതുതലമുറക്ക്‌ സാധിക്കണം. വന്ദ്യപിതാക്കന്‍ 
മാരുടെ കാലടികളെ പിന്‍തുടര്‍ന്നു മലങ്കര സുറിയാനി കത്തോലിക്കാ സഭയില്‍ ക്രിസ്തുവി 
ന്റെ സുവിശേഷത്തിന്റെ പിന്‍തുടര്‍ച്ചക്കാരായി ജീവിക്കാന്‍ നമുക്ക്‌ പരിശ്രമിക്കാം ദൈവം 


നമ്മെ അനുഗ്രഹിക്കട്ടെ 


ഫാ. ജോണ്‍സണ്‍ പുതുപ്പറമ്പില്‍ 
ഡയറക്ടര്‍ 
വിശ്വാസ പരിശീലന കാര്യാലയം 
തിരുവനന്തപുരം മേജര്‍ അതിഭദ്രാസനം 


ചായി 


A . a 
\ \ 
\ \ 


ദൈവദാസന്‍ മാര്‍ ഇവാനിയോസ്‌ പിതാവിനെ 
വിശുദ്ധ പദവിയിലേക്ക്‌ ഉയര്‍ത്താന്നതിനായുള്ള പ്രാര്‍ത്ഥന 


പിതാവും പുര്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, 


അങ്ങേയ്ക്ക്‌ ആരാധനയും മഹത്വവും സ്തോത്രവും ഞങ്ങള്‍ അര്‍പ്പിക്കുന്നു. 


പിതാവായ ദൈവമേ, അവിടുത്തെ അനന്തകരുണയാല്‍ കാലത്തിന്റെ 
തികവില്‍ മലങ്കര സുറിയാനി കത്തോലിക്കാ സഭയ്ക്ക്‌ അങ്ങ്‌ രൂപം നല്‍കി. അതിനെ 
വളര്‍ത്തി നയിക്കുന്നതിനായി വന്ദൃതാതനായ മാര്‍ ഈവാനിയോസ്‌ പിതാവിനെ 
അവിടുന്ന്‌ നിയോഗിച്ചു. ആ പുണ്യതാതന്റെ വിശുദ്ധിയുടെ പരിമളവും, സ്നേഹത്തിന്റെ 
ഈഷ്മളതയും എല്ലാ ജനപദങ്ങള്‍ക്കും മാതൃകയാകുന്നതിനും ആഗോള സഭയ്ക്ക്‌ 
പൊതുവായും, മലങ്കര സുറിയാനി കത്തോലിക്കാ സഭയ്ക്ക്‌ പ്രത്യേകമായും ഒരു 
വിശുദ്ധന്റെ മാദ്ധ്യസ്ഥം കൂടി ലഭിക്കുന്നതിനുമായി ദൈവദാസന്‍ മാര്‍ ഈവാനിയോസ്‌ 
പിതാവിനെ വിശുദ്ധ പദവിയിലേയ്ക്കുയര്‍ത്തി അനുഗ്രഹിക്കണമേ എന്ന്‌ ഞങ്ങള്‍ 
താഴ്മയോടെ പ്രാര്‍ത്ഥിക്കുന്നു. 


ആമ്മീന്‍. 


1 സ്വ. 1 കൃപ. 1 (OI. 


fh SOLD = 


hi 


വി. അഭലാഷ്യസ്‌ ഥൊണസ്ധാഥ 


വി 1000020220 


“നമുക്കു അവകാശപ്പെട്ടത്‌ ആര്‍ 
നിഷേധിച്ചാലും അത്‌ ദൈവം നല്‍കണമെന്നു 
ഉദ്ദേശിക്കുന്നെങ്കില്‍ നല്‍കുക തന്നെ ചെയ്യും” 
എന്നു പ്രഘോഷിച്ച വി. അലോഷ്യസ്‌ ഗൊണ്‍സാഗ 
ഇറ്റലിയിലെ ഒരു പ്രഭു കുടുംബത്തില്‍ 1568 മാര്‍ച്ച്‌ 
9 ന്‌ ജനിച്ചു. റോമാ സാഗ്രാജ്യത്തില്‍ മാണ്ടുവായു 
ടെ ഭരണാധിപനായിരുന്ന ഫെര്‍ഡിനാന്റ്‌ ഗൊണ്‍ 
സാഗയും ദൈവഭക്തയായിരുന്ന ഡോണ മർത്താ 
യുമാണ്‌ അലോഷ്യസിന്റെ മാതാപിതാക്കള്‍. 

ബാല്യത്തില്‍ വിശുദ്ധന്‍ ആദ്യമായി 
ഉച്ചരിച്ചത്‌ ഈശോ മറിയം” എന്ന തിരുനാമമായി 
രുന്നു. ഏഴാമത്തെ വയസില്‍ ദൈവമാതാവിന്റെ 
്രാര്‍ത്ഥനകളും സങ്കീര്‍ത്തനങ്ങളും ചൊല്ലി 
തുടങ്ങി. സമ്പത്തിന്റെയും ആഡംബരങ്ങളുടെയും 


നടുവിലാണെങ്കിലും ദൈവഭക്തയായ അമ്മയുടെ 
മേല്‍നോട്ടത്തില്‍ ദൈവത്തെ തന്റെ ജീവിതത്തി 
ന്റെ കേന്ദ്രമായി അലോഷ്യസ്‌ കരുതി. 

ഒരിക്കല്‍ വി. ചാള്‍സ്‌ ബൊറോമിയോ 
അലോഷ്യസിന്റെ ഭവനം സന്ദര്‍ശിച്ച പ്പോള്‍ 
അവന്റെ ഭക്തിയും ആത്മീയകാര്യങ്ങളിലുളള 
തീക്ഷ്ണതയും കണ്ട്‌ മതിപ്പ്‌ തോന്നി. പന്ത്രണ്ടു 
വയസ്സായിട്ടും ആദ്യകുര്‍ബാന സ്വീകരണം കഴി 
ഞ്ഞിട്ടില്ലെന്ന്‌ മനസിലായപ്പോള്‍ വിശുദ്ധന്‍ തന്നെ 
അതിനുള്ള ക്രമീകരണങ്ങള്‍ ചെയ്തു. ജൂലൈ 22 
ന്‌ വിശുദ്ധ ചാള്‍സ്‌ ബൊറോമിയോയുടെ കരങ്ങ 
ളില്‍ നിന്ന്‌ അലോഷ്യസ്‌ ഗൊണ്‍സാഗ ആദ്യകുര്‍ 
ബാന സ്വീകരിച്ചു. എല്ലാ ദിവസവും ഒരുക്കത്തോ 
ടെ വി. കുര്‍ബാനയില്‍ പങ്കെടുക്കാനും യേശുവിന്‌ 


ഫാ. തോമസ്‌ കുറ്റിയില്‍ 


5 


mPa ബാലന്‍, 


നന്ദിപ്രകാശിപ്പിക്കാനും അലോഷ്യസ്‌ ശ്രദ്ധിച്ചു. 
വൈദീകനാകാനുള്ള അതിയായ ആഗ്രഹം തന്റെ 
കുമ്പസാരക്കാരനായ ഈശോസഭ വൈദീകനോട്‌ 
പങ്കുവയ്ക്കുകയും ജെസ്സ്യൂട്ട സഭയില്‍ ചേരാമെന്ന 
ഉറച്ചതീരുമാനത്തിലെത്തുകയും ചെയ്തു. 


“ഞാന്‍ ഒരു വളഞ്ഞ ഇരുമ്പ്‌ വടിയാണ്‌ 


അതു നിവര്‍ത്തിയെടുക്കാനാണ്‌ ഞാന്‍ ആധ്യാത്മിക 
ജീവിതത്തിലേക്ക്‌ കടന്നത്‌” എന്നായിരുന്നു പുണ്യ 
വാന്‍ പറഞ്ഞിരുന്നത്‌. വൈദീകനാകാനുളള 
മകന്റെ താല്‍പര്യത്തെപ്പറ്റി പിതാവിന്‌ ചിന്തിക്കാന്‍ 
കൂടി പറ്റില്ലായിരുന്നു. പ്രഭുക്കന്‍മാരെകൊണ്ടും, 
മാടമ്പിസുഹൃത്തുക്കളെകൊണ്ടും തീരുമാനത്തെ 


66 


മാറ്റാന്‍ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. “ അവസാനം 
എനിക്ക്‌ നിന്നെ കാണണ്ട പോയി വേലക്കാരുടെ 
കൂടെ താമസിക്ക്‌ ” എന്ന്‌ പറഞ്ഞ്‌ പിതാവ്‌ വീട്ടില്‍ 
നിന്ന്‌ ഇറക്കിവിട്ടു. സന്ധ്യയായിട്ടും മകനെ 


കാണാത്തതിനാല്‍ തിരക്കിയിറങ്ങിയപ്പോള്‍ വീടിനു 


വെളിയില്‍ പരിചാരകര്‍ താമസിക്കുന്നിടത്ത്‌ ചാട്ട 
വാറുകൊണ്ട്‌ സ്വയം പ്രഹരിക്കുന്ന മകനെയാണ്‌ 
കണ്ടത്‌. നിവര്‍ത്തിയില്ലാതെ അപ്പന്‍ മകന്റെ ഇഷ്ട 
ത്തിന്‌ വഴങ്ങി. 
വൈദീക പരിശീലനത്തിന്റെ നാളുകളില്‍ 
എല്ലാറ്റിലും ദൈവഹിതം നിറവേറ്റുക എന്നതിനാ 
യിരുന്നു വിശുദ്ധന്‍ പ്രാധാന്യം നല്‍കിയിരുന്നത്‌. 
ഒരുനാള്‍ നോവിഷ്യേറ്റിനിടയില്‍ സഹനോവിസു 
കളുമായി എന്തോ കളിയില്‍ ഏര്‍പ്പെട്ടിരിക്കെ ഒരു 
സുഹൃത്ത്‌ ചോദിച്ചു. അരമണിക്കൂറില്‍ നീ 
മരിക്കുമെന്ന്‌ ഇപ്പോള്‍ ദൈവം പറഞ്ഞാല്‍ നീ 
എന്ത്‌ ചെയ്യും?. ഞാന്‍ കളിച്ചുകൊണ്ടിരിക്കും 
എന്നായിരുന്നു വിശുദ്ധന്റെ മറുപടി. എങ്ങനെ 
പറ്റും നിനക്ക്‌? വിശുദ്ധന്‍ പറഞ്ഞു കളിക്കുമ്പോഴും 
ഞാന്‍ ഇപ്പോള്‍ എന്നെക്കുറിച്ചുളള ദൈവഹിതം 
നിറവേറ്റുകയാണ്‌ ചെയ്യുന്നത്‌. എല്ലാറ്റിലും 
ദൈവഹിതം നടപ്പാക്കുന്നതിനെക്കാള്‍ വേറെ 
എന്ത്‌ നല്ല വഴിയുണ്ട്‌ മരണത്തിനൊരുങ്ങാനായിട്ട. 
1590 ഇറ്റലി കഠിന ദാരിദ്രത്തിന്റെ 
യും, പകര്‍ച്ചവ്യാധിയുടെയും പിടിയിലമര്‍ന്നകാലം 
ഈശോ സഭ വൈദീകര്‍ ഒരാശുപ്രതി രോഗികള്‍ 
ക്കായി തുറന്നു. പ്രത്യേക അനുവാദത്തോടെ രോഗി 
കളെ ശുശ്രൂഷിക്കാന്‍ അദ്ദേഹം ബദ്ധശ്രദ്ധനായി 
രുന്നു. പിന്നീട്‌ മുന്നു മാസത്തോളം വിടാതെ 
നിന്ന പനി അദ്ദേഹത്തെ തളര്‍ത്തുകയും 1591 
ജൂണ്‍ 21-00 തീയതി 23-ാം വയസ്സില്‍ യേശുവിന്റെ 
പരിശുദ്ധ നാമം ഉച്ചരിച്ചുകൊണ്ട്‌ പുണ്യവാന്റെ 


ee FB ailvagaveasnssaio 


ബെനഡിക്ട്‌ പതിമൂന്നാമന്‍ മാര്‍പാപ്പാ 1726 


v 


ഡിസംബര്‍ 3 ന്‌ അലോഷ്യസ്‌ ഗൊണ്‍സാഗയെ 
വിശുദ്ധനായും 1729 നവംബര്‍ 22 ന്‌ യുവജനങ്ങ 
ളുടെ മദ്ധ്യസ്ഥനായി പ്രത്യേകിച്ച്‌ ലോകം മുഴുവ 
നുമുളള കത്തോലിക്കാ ബെനഡിക്ട്‌ പതിമുന്നാ 
മന്‍ മാര്‍പാപ്പാ 1726 ഡിസംബര്‍ 3 ന്‌ അലോഷ്യസ്‌ 


ഗൊണ്‍സാഗയെ വിശുദ്ധനായും 1729 നവംബര്‍ 22 ന്‌ 


യുവജനങ്ങളുടെ മദ്ധ്യസ്ഥനായി പ്രത്യേകിച്ച്‌ 
ലോകം മുഴുവനുമുള്ള കത്തോലിക്കാ വിദ്യാര്‍ത്ഥി 
കളുടെ മദ്ധ്യസ്ഥനുമായി പ്രഖ്യാപിച്ചു. മലങ്കര 
സുറിയാനി കത്തോലിക്കാ സഭയില്‍ തിരുവനന്ത 
പുരം മേജര്‍ അതിഭദ്രാസനത്തിലെ മൈനര്‍ 
സെമിനാരി വിശുദ്ധന്റെ നാമധേയത്തിലാണ്‌ 
പ്രതിഷ്ഠിച്ചിരിക്കുന്നത്‌. 


ഞാസ ല്ലാവരിത 
നിന്നും 
സ്പ്വാതന്ത്രനാകണക്കിലും 
വകൂരെചേരെ 
നെടെണ്ടതിനാല്‍അ ഞാസ 
എല്ലാവരുടെകും 
രാസ്പനാകിത്തിരന്നിരിക്കുന്നു. 


ലങ്ക ബാലി ആ CHI 


ന്നറ ന്ത്‌ ad « 


“നിങ്ങള്‍ മനുഷ്യനായതുകൊണ്ട്‌ മാത്രം 
വലിയവനാകില്ല, മനുഷ്യത്വം ഉള്ളവനാകുമ്പോഴാ 
ണ്‌ വലിയവനാകുന്നത്‌”. രാഷ്ട്രപിതാവായ മഹാ 
ത്മഗാന്ധിയുടെ വാക്കുകളാണിത്‌. പുതിയൊരു 
ജീവിതത്തിനായി ഈര്‍ജസ്വലതയോടെ നാം 
തയ്യാറെടുക്കുമ്പോള്‍ മേല്‍ ഉദ്ധരിച്ചത്‌ ഒരു ഓര്‍മ്മ 
പ്പെടുത്തലും സൂചനയുമാണ്‌. ലോകചരിത്രത്തില്‍ 
മഹത്തായ സംഭാവനകള്‍ നല്കിയിട്ടുള്ള നമ്മുടെ 
പിതാക്കന്‍മാരും നേതാക്കളും അവരുടെ ഹൃദയ 
ത്തോടു ചേര്‍ത്തുവെച്ച മൂല്യങ്ങള്‍ എക്കാലവും 
പ്രസക്തമാണ്‌. സത്യം, അഹിംസ, എന്നി ശാശ്വത 
മൂല്യങ്ങളാണ്‌ ഗാന്ധിജിയെ മഹാത്മാവാക്കിയത്‌. 
വേര്‍തിരിവുകളൊന്നുമില്ലാതെ എല്ലാവരെയും 
സ്നേഹിച്ചപ്പോഴാണ്‌ മദര്‍ തെരേസാ പാവങ്ങളുടെ 
അമ്മയായത്‌. 


md ~~ 


ഫാ. ഗീവര്‍ഗീസ്‌ വലിയചാങ്ങവീട്ടില്‍ 


ലക്ഷ്യങ്ങള്‍ നേടാനുതകിയ മികച്ച ജോലിയും 
ജീവനോപാധികളും ബദ്ധീകാന്വേഷണത്വരയും 
മാത്രമുണ്ടായതുകൊണ്ട്‌ ജീവിതം അര്‍ത്ഥപൂര്‍ണ്ണമാ 
കുന്നില്ല (മനോരമ ഇയര്‍ബുക്ക്‌ 2022) അന്ധകാരം 
മൂടുമ്പോള്‍ ധാര്‍മ്മികതയുടെ കെടാവിളക്കുകളാ 
യിരുന്ന മഹാത്മാക്കള്‍ കാട്ടിത്തന്ന വഴികളിലൂടെ 
നമുക്കും നടക്കാനാകണം. ശാസ്ത്രസാങ്കേതിക 
പരിജ്ഞാനത്തിന്റെ അസാധാരണമായ വളര്‍ച്ചയും 
നമ്മുടെ നിലനില്‍പ്പിനെ തന്നെ വെല്ലുവിളിച്ച 
മഹാമാരിയും നമ്മുടെ ജീവിതശൈലിയിലും 
കാഴ്ചപ്പാടുകളിലും വ്യക്തമായ മാറ്റമുളവാക്കി. 
വൈജ്ഞാനിക മേഖലയിലെ നൂതന സാധ്യതക 
ളും തലങ്ങളും മനസിലാക്കി നാം അതിവേഗം 
വളരുകയാണ്‌. അത്‌ നമുക്കേറെ അഭിമാനവുമാണ്‌. 


ലങ്ക ബാലി ആണം 


എന്നാല്‍ യാഥാര്‍ത്ഥ്യം ...? 
“അവയവമെത്തിയെങ്കിലും ശസ്ത്രകീയ വൈകി 
പൊലിഞ്ഞത്‌ ഒരു ജീവിതവും'(മാതൃഭൂമി, ജൂണ്‍ 
21, 2022) ജൂണ്‍ 21 ന്‌ ദിനപ്രതങ്ങളില്‍വന്ന വാര്‍ത്ത 
യുടെ തലക്കെട്ടാണിത്‌. മനുഷ്യത്വം നഷ്ടമാകുന്ന 
ഇന്നത്തെ നേര്‍കാഴ്ചയാണിത്‌. മനുഷ്യത്വരഹിത 
മായ ഇത്തരം സംഭവങ്ങള്‍ വിശകലനം ചെയ്യു 
മ്പോള്‍ ഇന്നത്തെ വിദ്യാഭ്യാസം വെറും അറിവുകള്‍ 
നല്കുന്ന പ്രക്രിയ മാത്രമായി മാറുന്നുവെന്ന്‌ സ്പ 
ഷ്ടം. അത്‌ പലപ്പോഴും വിവരശേഖരണവും അവ 
യുടെ കൈമാറ്റവുമായിപ്പോകുന്നു. ഭൌതീക സംവി 
ധാനങ്ങളും സൌകര്യങ്ങളും വര്‍ദ്ധിപ്പിച്ച്‌ വിദ്യാല 
യങ്ങള്‍ മത്സരിക്കുമ്പോള്‍ വിദ്യാഭ്യാസത്തോടൊപ്പം 
നല്കേണ്ട ജീവിത പരിശീലനത്തിന്റെയും സ്വഭാവ 
രൂപികരണത്തിന്റെയും ഉദ്ദേശലക്ഷ്യങ്ങള്‍ അവഗ 
ണിക്കപ്പെടുന്നു. ദൈവത്തോടും മനുഷ്യനോടും, 
പ്രകൃതിയോടും നമ്മേ അടുപ്പിക്കാത്ത വിദ്യാഭ്യാസം 
അര്‍ത്ഥശുന്യമാണ്‌. 


വീടൊരു വിദ്യാലയം 


പ്രാചീന വിദ്യാഭ്യാസ ദര്‍ശനമാണിത്‌. 
ഒരു കുട്ടി അറിവിന്റെയും അവന്റെ സ്വഭാവരുപിക 
രണത്തിന്റെയും ആദ്യപാഠങ്ങള്‍ മനസിലാക്കുന്ന 
ത്‌ വീട്ടില്‍ നിന്നാണ്‌. അവിടെ മാതാപിതാക്കളാണ്‌ 
ഗുരുക്കന്‍മാര്‍. ജോലിഭാരവും തൊഴിലിന്റെ വൈ 
വിധ്യമാര്‍ന്ന സ്വഭാവവും മൂലം ജീവിതം തിരക്കു 
ളളതായപ്പോള്‍ ഈ ദത്യം നിര്‍വഹിക്കുന്നതില്‍ 
മാതാപിതാക്കന്‍മാര്‍ പരാജയപ്പെടുന്നു. പുസ്തക 
ത്തിലെ അറിവല്ല മാതാപിതാക്കളുടെ ജീവിതമാ 
ണ്‌ കുട്ടികള്‍ വായിക്കുന്ന ആദ്യപുസ്തകം. 


ജീവിക്കാന്‍ പരിശീലിപ്പിക്കുന്ന വിദ്യാഭ്യാസം 


പ്രാചീന കാലത്ത്‌ വിദ്യാഭ്യാസം ഈപചാ 
രികമായും (Formal) അനൌപചാരികമായും (In- 
formal) നല്കിയിരുന്നു. തദ്ദേശിയമായ വിദ്യാഭ്യാ 
സം വീടുകളിലും ആരാധനാലയങ്ങളിലും പാഠ 
ശാലകളിലും ഗുരുകുലങ്ങളിലും നിര്‍വ്ൃഹിക്കപ്പെട്ടു. 
ജീവിക്കാനാവശ്യമായതെല്ലാം ഇത്തരം പഠനകേ 
ന്ദങ്ങളില്‍ നിന്നും വ്യക്തികളില്‍ നിന്നും കുട്ടികള്‍ 


സ്വായത്തമാക്കി. ഗുരുവിന്റെ കൂടെ താമസിച്ച്‌ 
അറിവ്‌ നേടി കഴിവുതെളിയിക്കുമ്പോള്‍ വീടുകളി 
ലേക്ക്‌ തിരികെപ്പോകും. അവന്റെ ജീവിതവും 
സ്വഭാവവും ഇക്കാലയളവില്‍ രൂപികരിക്കപ്പെട്ടു. 
മൂല്യാവബോധവും മനുഷ്യ സഹജമായ എല്ലാ 
മനുഷ്യന്റെ 
സമ്രഗവികസനത്തിനുതകുന്നതായിരുന്നു 


നന്മകളും അവന്‍ പരിശിലിക്കും. 
അന്നത്തെ വിദ്യാഭ്യാസം. ബാല്യകാമാരത്തില്‍ 
കിട്ടുന്ന ഇത്തരം പരിശീലനം അവരിലെ 
സ്വഭാവിക നന്മകളെ പരിപോഷിപ്പിക്കുന്നതായിരു 
ന്നു. ആന്തരികവും ബാഹ്യവുമായ വ്യക്തിത്വ 
വികസനം പ്രാചീന വിദ്യാഭ്യാസത്തില്‍ സാധ്യമാ 
യിരുന്നു. 

കാലമിന്നേറെക്കടന്ന്‌ ആധുനിക 
ലോകത്ത്‌ എത്തിനില്‍ക്കുമ്പോള്‍ വിദ്യാഭ്യാസ 
സ്ര്പദായത്തിലും പ്രകിയയിലും വിസ്മയാവ 
ഹമായ വളര്‍ച്ച നാം കൈവരിച്ചു. അഭിനന്ദനാര്‍ 
ഹമായ ഇത്തരം നേട്ടങ്ങള്‍ക്കു മുമ്പില്‍ നില്‍ക്കു 
മ്പോഴും നമുക്ക്‌ ചുറ്റും ഭയവും അന്ധകാരവും 
നിറയുന്നു. അറിവി എല്ലാത്തരത്തിലുമുള്ള അന്ധ 
കാരമകറ്റും എന്ന വിശ്വാസം ക്ഷയിക്കുന്നു. അക്രമ 
വും അനീതിയും അസത്യവും, ഹിംസയും, വര്‍ദ്ധി 
തമാകുന്ന ഈ കാലത്ത്‌ വിദ്യാഭ്യാസത്തിലൂടെ 
സ്വഭാവരൂപീകരണം നടക്കുന്നില്ലെന്നത്‌ സത്യമാ 
കുന്നു. മുല്യാപചയം സാമൂഹ്യജീവിതം കൂടുതല്‍ 
ദുഷ്കരമാക്കുന്നു. മനുഷ്യത്വം നഷ്ടമാകുന്ന 


ഇന്നത്തെ തലമുറയില്‍ നേതൃത്വവും ജീര്‍ണാവ 
സ്ഥയിലാണ്‌. എന്താണൊരു പോംവഴി. ....? 


meme ബാലി 20100 


ദേശീയ വിദ്യാഭ്യാസം 
മുപ്പത്തിനാല്‌ വര്‍ഷങ്ങള്‍ക്ക്‌ ശേഷം 


തയ്യാറാക്കിയ പുതിയ വിദ്യാഭ്യാസനയം വൈ 
ജ്ഞാനിക പരിശീലനത്തിന്റെ പ്രാധാന്യം ഉയര്‍ 
ത്തികാട്ടികൊണ്ട്‌ കുട്ടികളുടെ വിദ്യാഭ്യാസം വ്യക്തി 
ത്വത്തിന്റെ സമഗ്രവളര്‍ച്ചക്ക്‌ ഉതകുന്നതാകണമെന്ന 
ലക്ഷ്യത്തോടെ രൂപപ്പെടുത്തിയതാണ്‌ പുതിയ വി 
ദ്യാഭ്യാസ നയം. 5+3+3+4 എന്ന ഘടനയിലൂടെ 
കുട്ടികളുടെ തൊഴിലധിഷ്ഠിതമായ പരിശീലനവും 
വ്യക്തിത്വ വികാസത്തിനും ഉതകുന്ന വിദ്യാഭ്യാസ 
പ്രരകിയയാണ്‌ അതില്‍ വിവരിക്കുന്നത്‌. അറിവും 
തൊഴിലും നേടാന്‍ ഇത്‌ കുട്ടികളെ പ്രാപ്തരാക്കു 
ന്നു. മാനസിക വൈകാരിക പക്വത്രപാപിക്കുന്നതി 
ലൂടെ മൂല്യബോധത്തില്‍ വളര്‍ത്തി നല്ലവ്യക്തിക 
ളായി രൂപപ്പെടുത്തുന്നതാണിത്‌. മഹത്തായ ലക്ഷ്യ 
ങ്ങള്‍ ഉള്‍കൊള്ളുന്ന നവ വിദ്യാഭ്യാസ സമ്പ്രദായം 
വ്യക്തമായ ദിശാബോധം കുട്ടികള്‍ക്ക്‌ നല്‍കുന്ന 
താണ്‌. 


”ഹൃദഖശുദ്ധിഖുള്ളവ൪ 


ചരഭിശുദ്ധാത്മാവിന്റെ 
ഭരരലഷങ്ങളാണ്‌ ” 
വിശുദ്ധ ലസി 


ഓര്‍മ്മപ്പെടുത്തലും സൂചനകളും 


മഹാമാരിയെ അതിജീവിച്ച്‌ പുതിയ 
അധ്യായന വര്‍ഷത്തിലായിരിക്കു മ്പോള്‍ ചില 
ഉള്‍കാഴ്ചകള്‍ നമുക്കുണ്ടായി. നമ്മുടെ വിദ്യാഭ്യാസ 
രീതികള്‍ ആകെ മാറിപ്പോയി. ക്ലാസുമുറികള്‍ 
ഇല്ലാതെയും അദ്ധ്യാപകനെ കൂടാതെയും അറിവു 
നേടാന്‍ സാധ്യതയേറെയുളള ഇക്കാലത്ത്‌ പരമ്പ 
രാഗത വിദ്യാഭ്യാസരീതികളൊക്കെ മാറി. ശാശ്വത 
ജീവിത മൂല്യങ്ങള്‍ അന്യമാകുന്ന കുടുംബത്തിലെ 
ജീവിതത്തിന്റെ തുടര്‍ച്ചയാണ്‌ വിദ്യാലയങ്ങളിലും 
കാണുന്നത്‌. തിരുത്തലുകളെ ഉള്‍കൊള്ളാനാവാത്ത 
കുട്ടികളുടെ സ്വഭാവം എല്ലാറ്റിനോടും നിഷേധാ 
ത്മകത പ്രകടിപ്പിക്കുന്നതാണ്‌. സ്വാതന്ത്ര്യത്തെ 
ക്കുറിച്ചുള്ള തെറ്റായ കാഴ്ചപ്പാട്‌ അവരുടെ ജീവിത 
ശൈലിയില്‍ മാറ്റമുളവാക്കി. നന്മയും തിന്മയും 
തിരിച്ചറിയാനാവാതെ മനസിന്റെ രൂപീകരണവും, 
ചിന്താശേഷിയും ക്രീയാത്മകതയും നഷ്ടപ്പെട്ട 
അന്ധമായ അനുകരണ്റരഭമത്തിലൂടെ മനുഷ്യസ 
ഹജമായ നന്മകളൊക്കെ അവന്‍ നഷ്ടപ്പെടുത്തി. 
കപടത വ്യാപിക്കുന്ന ഇന്ന്‌ ആര്‍ക്കും ആരെയും 
മനസിലാക്കാനാകുന്നില്ല. 


അവസാനമായി... ..... 

ദൈവഭക്തിയാണ്‌ ജ്ഞാനത്തിന്റെ ആരംഭവും, 
വളര്‍ച്ചയും, ലക്ഷ്യസാക്ഷാത്കാരവും. പഠനത്തെ 
ഗരവമായെടുക്കണം. അറിവുനേടുന്നതിലുപരി 
നമ്മിലെ ആത്മീയതയെ പരിപോഷിപ്പിക്കുന്നതാ 
കണമത്‌. ദൈവത്തെ കൂടാതെ നേടുന്ന അറിവ്‌ 
അപൂര്‍ണ്ണമാണ്‌. സാങ്കേതിക പരിജ്ഞാനവും 
ശാസ്ത്ര വളര്‍ച്ചയും നമ്മുടെയും അപരന്റെയും 
സമൂഹത്തിന്റെയും നന്മക്കുതകണമെങ്കില്‍ അവ 
ദൈവദത്തമായി കരുതി നാം സ്വീകരിക്കണം. 
നന്നായി ജീവിക്കാനുളള പരിശീലനമാണ്‌ ജ്ഞാ 
നസമ്പാധനം. അങ്ങനെ സമൂഹത്തിലെ അപചയ 
ങ്ങളും ജീര്‍ണതകളും പരിഹരിക്കുന്ന വ്യക്തിക 


ളായി കുട്ടികള്‍ വളരണം. 


സ്നേഹത്തിന്‍ നിറകുടമാണെന്നമ്മ 


മാതൃവാത്സല്യത്തിന്‍ ഉറവയാണെന്നമ്മ 
അറിവിന്‍ കനിവിന്‍ നിറകുടമാണെന്നമ്മ 
കാണാക്കിനാക്കളാല്‍ അലയുന്നെന്‍- 
ഹൃദയത്തെ, വര്‍ണ്ണാല്‍ഭുതമാക്കിയ 
അത്ഭുതശക്തിയാണെന്നമ്മ 
ആരുമില്ലെന്നതോന്നലെന്നുളളിലെത്തുമ്പോള്‍ 
ചേര്‍ത്തുപിടിക്കാനൊരാളുണ്ടതെന്നമ്മ 
എന്നിലെ നന്മകണ്ടെന്നെ സ്നേഹിച്ച 


എന്നമ്മയെയാണെനിക്കേറെയിഷടം 


ഷെറിന്‍ പൊടിമോന്‍ 
ഡിവൈന്‍ മേഴ്‌സി മൈലം 


0൪7701) ; 
a AL 47% bai 


/ ച 


ലങ്ക ബാലന്‍ ആ ചെറുകഥ ഥി 


ഒരിക്കല്‍ ഫ്രാന്‍സിസ്‌ എന്നു പേരുള്ള 


ആറു വയസുകാരന്‍ പയ്യന്‍ ദൈവത്തെ തേടി ഒരു 
യാത്ര പുറപ്പെട്ടു. അവന്റെ കൈയ്യില്‍ ആകെ ഉണ്ടാ 
യിരുന്നത്‌ അമ്മ നല്‍കിയ ഒരു ജപമാല മാത്രമായി 
രുന്നു. അവന്‍ ദൈവത്തെ തേടി പലയിടങ്ങളിലും 
നടന്നു. അവിടെയെങ്ങും അവന്‍ ദൈവത്തെ 
കണ്ടില്ല. അവന്റെ മനസില്‍ ദൈവത്തിന്റെ രൂപം 
എന്നത്‌ അവന്റെ അമ്മ പറഞ്ഞു നല്‍കിയ രൂപമാ 
യിരുന്നു. അങ്ങനെ അവന്‍ പലരോടായി ദൈവത്തെ 
കണ്ടിട്ടുണ്ടോ എന്ന്‌ ചോദിച്ചു. ചിലര്‍ അവനെ 
പരിഹസിച്ചു. ചിലര്‍ അവനെ തന്നെ നോക്കിനിന്നു. 
അങ്ങനെ അവന്‍ കുരിശുപളളിയുടെ അടുത്തെത്തി 
അവന്‍ ഷീണിതനായി പളളിയുടെ പടിക്കലിരുന്നു. 
പെട്ടെന്ന്‌ അവന്റെ തോളത്ത്‌ ആരോ തട്ടിയതുപോ 
ലെ അവനു തോന്നി. അവന്‍ തിരിഞ്ഞു നോക്കി 
വെളളകുപ്പായം ധരിച്ച ഒരു അച്ചന്‍ ആയിരുന്നു 
അത്‌. അച്ചന്റെ കൂടെ ഒരു വ്യക്തിയെയും കണ്ടു. 
അച്ചന്‍ അവനോട്‌ ചോദിച്ചു നീ ആരാണ്‌ മകനെ, 
എവിടെ നിന്ന്‌ വരുന്നു. അവന്‍ പറഞ്ഞു, എന്റെ 
പേര്‍ ഫ്രാന്‍സിസ്‌ ഞാന്‍ ദൈവത്തെ തേടിവന്ന 
താണ്‌. അച്ചന്‍ ഒരു പുഞ്ചിരിയോടെ അവന്റെ ശിര 
സില്‍ തലോടികൊണ്ട്‌ ചോദിച്ചു. ഈശോയെ നീ 
എന്തിനാണ്‌ തേടുന്നത്‌. അവന്‍ പെട്ടന്ന്‌ അച്ചനോട്‌ 
ചോദിച്ചു. “'ഈശോയോ, ദൈവമല്ലെ ?” അച്ചന്‍ പറഞ്ഞു 
“ഈശോ ആണല്ലോ നമ്മുടെ ദൈവം.” അച്ചന്‍ 
അപ്പോള്‍ ദൈവത്തെ അല്ല ഈശോയെ കണ്ടിട്ടു 
ണ്ടോ അവന്‍ ഉത്സാഹത്തോടെ അച്ചനോട്‌ ചോദിച്ചു. 
മ്‌.. ഞാന്‍ കണ്ടിട്ടുണ്ട്‌, നിനക്ക്‌ കാണണോ. അവന്‍ 


അജില്‍ തോമസ്‌ 


മൈലം 


വളരെ സന്തോഷത്തോടെ പറഞ്ഞു “എനിക്ക്‌ കാണ 
ണം ഈശോയെ” അച്ചന്‍ ചെറുപുഞ്ചിരിയോടെ വീണ്ടും 
അവനോട്‌ ചോദിച്ചു. എങ്കില്‍ പറ നീ എന്തിനാണ്‌ 
ഈശോയെ തേടുന്നത്‌ അവന്‍ പറഞ്ഞു “എന്റെ 
അപ്പന്‍ ഒരു ആക്‌സിഡന്റില്‍ മരിച്ചു പോയി അമ്മ 
ഈ ഇടക്ക്‌ രോഗം ബാധിച്ച്‌ മരിച്ചു പോയി. മരിക്കു 
ന്നതിന്‌ മുമ്പായി അമ്മ എന്നോട്‌ പറഞ്ഞിരുന്നു, 
അമ്മ നിന്നെ വിട്ട പോയാലും ദൈവം നിന്നെ കൈ 
വിടില്ല, അവന്‍ നിന്നെ ചേര്‍ത്ത്‌ പിടിക്കും എന്ന്‌” 
പെട്ടന്ന്‌ അച്ചന്‍ അവനെ ദൈവാലയത്തിലേക്ക്‌ 
കൂട്ടികൊണ്ട്‌ പോയിട്ട്‌ അള്‍ത്താരയില്‍ ക്രൂശിതനാ 
യി കിടക്കുന്ന ഈശോയെ ചുണ്ടികാട്ടി പറഞ്ഞു നീ 
അന്വേഷിക്കുന്ന വ്യക്തി ദൈവം അതാണ്‌. അവന്‍ 
നിറകണ്ണുകളോടുകൂടി ആ ക്രൂശിതനായ ഈശോ 
യെ നോക്കിനിന്നു. അവന്‍ തുള്ളിച്ചാടി. പെട്ടന്ന്‌ 
അച്ചന്‍ കുടെ നിന്ന വ്യക്തിയോട്‌ പറഞ്ഞു. ഇവന്‍ 
ഇന്നു മുതല്‍ നമ്മുടെ കൂടെ സ്നേഹമന്ദിരത്തില്‍ 
കഴിയട്ടെ. പഠനചിലവുകള്‍ തുടങ്ങി മറ്റെല്ലാ കാര്യ 
ങ്ങളും ഒരു കുറവും ഇല്ലാതെ നമുക്ക്‌ നോക്കാം. 
പെട്ടന്ന്‌ അവന്‍ അച്ചന്റെ മുഖത്തേക്ക്‌ ഒന്ന്‌ നോക്കി. 
അവന്റെ അമ്മ പറഞ്ഞ ദൈവത്തിന്റെ രൂപം അവന്‍ 
അച്ചനിലൂടെ കാണുകയാണ്‌ ചെയ്തത്‌. അവന്റെ 
ദൈവത്തെ അവന്‍ നേരിട്ട അച്ചനിലൂടെ കണ്ടു. 
ഗുണപാഠം 

ദൈവത്തിന്റെ വില എന്നു പറയുന്നത്‌ നല്ല ഒരു 
ഹൃദയമാണ്‌. ഒരു നല്ല ഹൃദയത്തിനു മാത്രമെ 
ദൈവത്തെ കാണാന്‍ സാധിക്കു... 

സ്വന്തമാക്കാന്‍ കഴിയു... 


ഡിവൈന്‍ മേഴ്സി, 


12 


ക്രൈസ്തവജീവിതത്തില്‍ നമുക്ക്‌ 


അമൂല്യമായ ഒന്നാണ്‌ നമ്മുടെ വി. ബൈബിള്‍. 
വിശുദ്ധ ബൈബിളില്‍ ഉല്‍പത്തി പുസ്തകം 26 ന്റെ 
27 ല്‍ നാം വായിക്കുന്നത്‌. 
ദൈവം വീണ്ടും അരുളിച്ചെയ്തു നമുക്ക്‌ നമ്മുടെ 
ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്‌ 
ടിക്കാം. 
അങ്ങനെ ദൈവം തന്റെ ഛായയില്‍ മനുഷ്യനെ 
സൃഷ്ടിച്ചു. ദൈവത്തിന്റെ ഛായയില്‍ അവിടുന്ന്‌ 
അവരെ സൃഷ്ടിച്ചു. സ്ര്രീയും, പുരുഷനുമായി 
അവരെ സൃഷ്ടിച്ചു. 
ജ്ഞാനത്തിന്റെ പുസ്തകത്തില്‍ 2- 90 

അദ്ധ്യായം 23-00 വാക്യത്തില്‍ നാം വായിക്കുന്നത്‌ 
ദൈവം മനുഷ്യനെ അനശ്വരതക്കു വേണ്ടി 
സൃഷ്ടിച്ചു. തന്റെ അനന്തതയുടെ സാദൃശ്യത്തില്‍ 
നിര്‍മ്മിച്ചു. 

എന്തിനാണ്‌ ഈ മഹത്വകരമായ മനുഷ്യ 
സൃഷ്ടി നടത്തിയത്‌ എന്ന്‌ വി.വേദപുസ്തക 
ത്തിലെ അപ്പസ്തോല്രപവര്‍ത്തനം 17 ന്റെ 27 ഉം 
28 ഉം വാക്യങ്ങളില്‍ നമ്മെ ഓര്‍മ്മിപ്പിക്കുന്നു. 
ഇത്‌ നാം മറക്കരുത്‌. 


"ഇത്‌ അവര്‍ ദൈവത്തെ അന്വേഷിക്കുന്നതിനും 
ഒരു പക്ഷെ, അനുഭവത്തിലൂടെ അവിടുത്തെ കണ്ടെ 
ത്തുന്നതിനും വേണ്ടിയാണ്‌. എങ്കിലും അവിടുന്ന്‌ 
അകലെ അല്ല എന്നാല്‍ അവിടുന്നില്‍ നാം 
ജീവിക്കുന്നു”. 
കലാലയ അന്തരീക്ഷം ഉണര്‍ന്ന ഈ 
സാഹചര്യത്തില്‍ നാം നമ്മെ തന്നെ മറക്കാതെ, 
നാം ആരാണ്‌ എന്ന്‌ ഓര്‍ക്കുന്നതിനാണ ശ്രമിക്കേണ്ടത്‌. 
ചരിക്കുന്നത്‌ ദൈവത്തോടൊപ്പം ആണന്ന്‌ വിസ്മ 
രിക്കരുത്‌. നാം മുകളില്‍ കണ്ട വിശ്വാസസത്യങ്ങള്‍ 
മനസിലാക്കിയിട്ടും ദൈവഹിതത്തില്‍ നിന്നും 
വ്യതിചലിച്ച്‌ വേറിട്ട പാതയിലൂടെ ചരിക്കുന്നു. 
ദൈവത്തിന്റെ ഛായയിലാണ്‌ നാം സൃഷടിക്കപ്പെ 
ട്ടിരിക്കുന്നത്‌ എന്ന്‌ നാം മറന്നുപോകുന്നു. ദൈവ 
വിശ്വാസം നഷ്ടമായ അവസ്ഥ. 
കൂദാശഅനുഷ്ഠാനങ്ങളില്‍ നിന്നും അകന്നു 
മാറുന്ന, വിശ്വാസപരിശീലനം നാമമാത്രമായി 
അവശേഷിക്കുന്നു, അപരനെ അന്യനായി തന്നെ 
കാണുന്നു. പാവങ്ങളോട്‌ പക്ഷം ചേരാതെ അക 
ന്നുമാറിനില്‍ക്കുന്നു, കുടുംബത്തില്‍ തന്നെ 
ആരോടും സ്നേഹമില്ലാതെ, ഏകാന്തതയില്‍ 


ലലങ്കര ബാലി 0100 


തന്റെ മൊബൈലിന്റെ ലോകത്തില്‍ എത്രനേരം 
വേണമെങ്കിലും ചിലവഴിക്കുന്നു. 
അനുദിനം മാറികൊണ്ടിരിക്കുന്ന ഈ 
ലോകം നമ്മെ വിസ്മയിപ്പിക്കുമ്പോഴും, കാലത്തി 
ന്റെ മാറ്റങ്ങളെ അതിജീവിച്ച്‌ വിശ്വാസത്തിന്റെ 
മക്കളാകുവാന്‍ നമുക്ക്‌ ആവുന്നില്ല. ശുശ്രൂഷമ 
നോഭാവത്തോടെ സമൂഹത്തിനിടയില്‍ സഭക്ക്‌ 
സാക്ഷികളാകുവാന്‍ നമുക്ക്‌ കഴിഞ്ഞിരുന്നുവെ 
ങ്കില്‍, പക്ഷെ കഴിയുന്നില്ല, അനശ്വരതക്ക്‌ വേണ്ടി 
യാണ്‌ നാം സ്ൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്‌ എന്ന 
യാഥാര്‍ത്ഥ്യ ബോധം നമ്മുടെ ഉള്‍വിളിയോട്‌ ഉള്‍ 
ചേര്‍ന്ന്‌ ജീവിക്കാന്‍ നമുക്ക്‌ ആവുന്നില്ല. അങ്ങ 
നെയൊക്കെ കാണുമ്പോഴാണ്‌ നാം അറിഞ്ഞും 
അറിയാതെയും ചോദിച്ചുപോകും 
“അല്ലേ ! ഈ മനുഷ്യന്‍ എന്താ ഇങ്ങനെ”? 
പ്രഭാഷകന്റെ പുസ്തകം 37- ന്റെ 16 ല്‍ നമുക്ക്‌ 
വേണ്ടി എഴുതിയിരിക്കുന്നത്‌. 

“ചിന്തയാണ്‌ എല്ലാ പ്രവര്‍ത്തിയുടെയും 
ആരംഭം. എല്ലാ ഉദ്യമവും ആലോചനയുടെ തുടര്‍ 
പച്ചയാണ്‌.” ചിന്ത ഹൃദയത്തില്‍ വേരുന്നിയിരിക്കു 
ന്നു. അതിനു നാല ശാഖകളുണ്ട്‌ നന്മയും, തിന്മയും 
ജീവനും, മരണവും. നാവാണ്‌ ഇവയുടെ നിയ 
AIA’. അതെ നമ്മുടെ ചിന്തയില്‍ നന്മയും, 
തിന്മയും സുബോധത്തോടെ തിരിച്ചറിയണം. 
ലോക ഇമ്പങ്ങളില്‍ നാം ആയിത്തീര്‍ന്നാല്‍ 
തിന്മയുടെ ജീവിതം നമ്മെ ആലിംഗനം ചെയ്യും, 
അപ്പോള്‍ നന്മയുടെ നാള്‍വഴികള്‍ നമുക്ക്‌ അന്യ 
മായിത്തീരും. അതുവഴി മരണത്തിലേക്ക്‌ നാം 
അടിമപ്പെടും. നമുക്ക്‌ നമ്മുടെ നാള്‍വഴികളില്‍ 
നല്ലവന്‍ എന്ന്‌ വിളിക്കപ്പെടുവാന്‍ പരിശ്രമിക്കാം. 
ജീവനോടെ ആയിരുന്നിട്ടും നിത്യജീവന്‍ നഷ്ടമാ 
ക്കാതെ ജീവിക്കാം. 

വി. ലൂക്കോസിന്റെ സുവിശേഷം 18 ന്റെ 1ല്‍ 
പറയുന്നു 

“ഒരു അധികാരി അവനോടു ചോദിച്ചു 
നല്ലവനായ ഗുരോ നിത്യജീവന്‍ അവകാശമാക്കാ 
ന്‍ ഞാന്‍ എന്ത്‌ ചെയ്യണം. യേശു പറഞ്ഞു എന്ത്‌ 
കൊണ്ടാണ്‌ നീ എന്നെ നല്ലവന്‍ എന്ന്‌ വിളിക്കുന്നത്‌. 
ദൈവം അല്ലാതെ നല്ലവന്‍ മറ്റാരുമില്ല. 


യേശുവിന്റെ പരസ്യ ജീവിതം കണ്ടും കേട്ടറി 
ഞ്ഞിട്ടും അനുഭവിച്ചറിഞ്ഞിട്ടും ആണ്‌ അധി 
കാരി നല്ലവനായ ഗുരോ എന്ന്‌ യേശുവിനെ 
വിളിച്ചത്‌. നാം നല്ലവരായി ജീവിതത്തില്‍ 
സന്തോഷമനുഭവിക്കുന്നവരാവണം. ദൈവം 
അതുതന്നെയാണ്‌ ആഗ്രഹിക്കുന്നതും. 

21-23 ല്‍ 
നമ്മെ ഓര്‍മ്മിപ്പിക്കുന്നത്‌ “നീ അമിതമായി ദുഃഖി 


പ്രഭാഷകന്റെ പുസ്തകം 30 : 


ക്കുകയോ, നിന്നെ തന്നെ മനപൂര്‍വ്വം പീഡി 
പ്പിക്കുകയോ അരുത്‌. ഹൃദയാനന്ദം ഒരുവന്റെ 
ജീവനും സന്തോഷം അവന്റെ ആയുസ്സും 
ആണ്‌. ദുഃഖമകറ്റി ആത്മാവിനെ സന്തോഷിപ്പി 
ക്കുകയും ഹൃദയത്തെ ആശ്വസിപ്പിക്കുകയും 
ചെയ്യുക. ദുഃഖം അനേകരെ നശിപ്പിച്ചിട്ടുണ്ട്‌. 
അത്‌ നിഷ്രപ്യോജനമാണ്‌'. 
ദൈവം നമ്മെ ഓരോരുത്തരെയും 
വ്യക്തിപരമായി സ്നേഹിക്കുന്നു. മറ്റുളളവരെ 
നോക്കി എനിക്ക്‌ അതുപോലെ ആകുവാന്‍ 
സാധിക്കുന്നില്ലല്ലോ എന്നുളള അപകര്‍ഷത 
മാറ്റി ദൈവം മാത്രമാണ്‌ എനിക്ക്‌ ഇന്നത്തെ 
സമൃദ്ധിനല്‍കിയിരിക്കുന്നത്‌ എന്ന്‌ നാം തിരി 
ച്ചറിയണം. 
ഒരു സ്വര്‍ണ്ണക ടയില്‍നിന്നും സ്വര്‍ണ്ണം 
വാങ്ങു മ്പോള്‍, നാം വാങ്ങിയ സ്വര്‍ണ്ണം സ്വര്‍ 
ണ്ണകടക്കാരന്‍ ഒരു വര്‍ണ്ണ പേപ്പറില്‍ പൊതി 
ഞ്ഞ്‌ ഒരു നല്ല കളറുള്ള ചെപ്പിനകത്ത്‌ വച്ചാണ്‌ 
നമ്മെ ഏല്‍പിക്കുന്നത്‌. അതിലും എത്രയോ 
മഹത്വരമായിട്ടാണ്‌ ദൈവം നമ്മെ സൃഷ്ടിച്ചി 
രിക്കുന്നത്‌. 
ദൈവത്തിന്റെ സ്വന്തം ഛായ പകര്‍ന്ന്‌ 
വര്‍ണ്ണപേപ്പറാകുന്ന ശരീരത്തിനകത്ത്‌ ഹൃദയ 
മാകുന്ന ചെപ്പിനകത്ത്‌ ആത്മാവിനെ നിക്ഷേ 
പിച്ചാണ്‌ നമ്മെ മനുഷ്യനാക്കി തീര്‍ത്തിരി 
ക്കുന്നത്‌. നാം മരിച്ചാല്‍ നമ്മുടെ ഹൃദയമാകു 
ന്ന ചെപ്പില്‍ നിന്നും ആത്മാവിനെ ദൈവം 
തിരിച്ചെടുക്കുന്നു, നിത്യജീവന്‍ അവകാശമാ 
ക്കാന്‍ വേണ്ടി. വെറും പൂഴിയായ മനുഷ്യ 
ശരീരം മണ്ണിലേക്കുതന്നെ ഇഴുകിച്ചേരുന്നു. 
നമ്മില്‍ കുടികൊളളുന്ന ദൈവാത്മാവാണ്‌ 


പ്രാധാന്യം. അത്‌ ദൈവഹിതമാകുന്ന എണ്ണ പക 
ര്‍ന്ന്‌ സൂക്ഷിക്കാന്‍ നമ്മുക്ക്‌ കഴിയണം. 

1 കോറിന്തോസ്‌ 3 ന്റെ 17-18 ല്‍ നമ്മെ 
ഓര്‍മ്മിപ്പിക്കുന്നു. “നിങ്ങള്‍ ദൈവത്തിന്റെ ആലയ 
മാണന്നും ദൈവാത്മാവ്‌ നിങ്ങളില്‍ വസിക്കുന്നു 
വെന്നും നിങ്ങള്‍ അിറയുന്നില്ലോ. ദൈവത്തിന്റെ 
ആലയം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. 
എന്തെന്നാല്‍, ദൈവത്തിന്റെ ആലയം പരിശുദ്ധമാ 
ണ്‌. ആ ആലയം നിങ്ങള്‍ തന്നെ. 

എസക്കിയേല്‍ 18 ന്റെ 30 ല്‍ പറയുന്നു. 
“ഓരോരുത്തരെയും താന്താങ്ങളുടെ പ്രവര്‍ത്തിക 
ള്‍ക്ക്‌ അനുസൃതമായി ഞാന്‍ വിധിക്കും നിങ്ങളെ 
നശിപ്പിക്കാതിരിക്കാന്‍ പശ്ചാത്തപിച്ച്‌ എല്ലാ 
അതിക്രമങ്ങളില്‍ നിന്നും പിന്തിരിയുവിന്‍. 


“മനുഷ്യന്റെ 


അബ്രഹാം തന്റെ ഹൃദയത്തില്‍ വിശ്വാസം കൊണ്ട്‌ 
നിറച്ചപ്പോള്‍ വിശ്വാസികളുടെ പിതാവായി. 
കായേന്‍ തന്റെ ഹൃദയത്തില്‍ അസൂയ 

നിറച്ചപ്പോള്‍ കൊലപാതകിയായി, യൂദാ തന്റെ 
ഹൃദയത്തില്‍ ദ്രവ്യാഗ്രഹം കൊണ്ട്‌ നിറച്ചപ്പോള്‍ 
പറുദീസ നഷ്ടമായി, പരിശുദ്ധ കന്യാമറിയം 
തന്റെ ഹൃദയത്തിന്‍ വിനയവും എളിമയും കൊണ്ട്‌ 
നിറച്ചപ്പോള്‍ കൃപ നിറഞ്ഞവളായി. 

നമ്മുക്കും മാറാം നന്മയുടെ നാള്‍വഴിക 
ളിലേക്ക്‌, സത്യത്തിന്റെ പാതയിലേക്ക്‌, കരുണ 
യുടെ ഹൃദയമുള്ളവരായി, പാപത്തിന്‌ കീഴ്പ്പെടാ 
ത്തവരായി, നമ്മുടെ സഭയുടെ വിശ്വാസത്തെ, 
മുറുകെപ്പിടിക്കുന്നവരായി, അപ്പോള്‍ എല്ലാവരും 
ചോദിക്കും 
അല്ലേ! ഈ മനുഷ്യര്‍ എങ്ങനെ ഇങ്ങനെയായി. 


പ്രവര്‍ത്തികളെല്ലാം ദൈവവിചാരത്തോടെ 
തുടങ്ങണം, ദൈവപരിപാലയയോടെ 


തുടരണം, ദൈവനന്ദിയോടെ 


പൂര്‍ത്തിയാക്കണം. 


ഉലങ്ക ബാലന്‍ HG തബോധനം 


മൂന്ന്‌ വിരല്‍ കൂട്ടിപ്പിടിച്ചാണ്‌ മലങ്കര 


സഭയില്‍ കുരിശു വരക്കുന്നത്‌. മുന്നു വിരല്‍ 
ത്രിത്വൈക ദൈവത്തെ സൂചിപ്പിക്കുന്നു. ക്രിസ്‌ 
ത്യാനിയുടെ ദൈവം പിതാവും പുത്രനും പരിശു 
ദ്ധാത്മാവുമാകുന്ന മൂന്ന്‌ വ്യക്തികളുടെ കൂട്ടായ്മ 
യാണെന്നും ആ ദൈവം സ്വഭാവത്തില്‍ ഒന്നാണെ 
ന്നുമുളള സത്യം മൂന്നു വിരല്‍ കൂട്ടിപ്പിടിച്ച്‌ കുരി 
ശുവരക്കുന്നതിലൂടെ അര്‍ത്ഥമാക്കുന്നു. തള്ളവിരല്‍ 
പിതാവിനെയും ചുണ്ടുവിരല്‍ പുത്രനെയും നടുവിരല്‍ 
പരിശുദ്ധാത്മാവിനെയും സൂചിപ്പിക്കുന്നു. നമ്മുടെ 
വിരലുകളില്‍ ഏറ്റവും പ്രധാനപ്പെട്ടത്‌ തളളവിരലാ 
ണ്‌. അത്‌ പിതാവിനെ സൂചിപ്പിക്കുന്നു. ചൂണ്ടുവി 
രല്‍ പിതാവില്‍ നിന്നും ജനിച്ച പുര്രനെ സൂചിപ്പി 
ക്കുന്നു. ചൂണ്ടുവിരല്‍ അല്പം മുന്‍പോട്ടു നീട്ടിപ്പി 
ടിച്ചാണ്‌ കുരിശ്‌ വരക്കുക. 


കദുരിശുവരക്കദുന്നതിന്റെ 


ചൂണ്ടുവിരല്‍ നീട്ടി പിടിക്കുന്നത്‌ യേശുവിന്റെ 
ദൈവത്വത്തെയും മനുഷ്യത്വത്തെയും സൂചിപ്പി 
ക്കുന്നു. നടുവിരല്‍ പിതാവില്‍നിന്നും പുറപ്പെട്ട 
പരിശുദ്ധാത്മാവിനെ സൂചിപ്പിക്കുന്നു. മൂന്നു 
വിരലുകള്‍ക്കും അതിന്റേതായ വ്യക്തിത്വം ഉണ്ട്‌. 
അതുപോലെ ത്രിത്വത്തിലെ മൂന്ന്‌ വ്യക്തികള്‍ക്കും 
ഉണ്ട്‌ എന്ന്‌ ഇത്‌ 
സൂചിപ്പിക്കുന്നു. മുന്ന്‌ വ്യക്തികളും അവരുടെ 


അവരുടേതായ വ്യക്തിത്വം 


ദൈവീക സ്വഭാവത്തില്‍ ഒന്നായിരിക്കുന്നു എന്ന്‌ 
മുന്നു വിരലുകള്‍ ഒന്നിച്ചു പിടിക്കുന്നത്‌ സൂചി 
പ്പിക്കുന്നു. ദൈവം ഒന്നേയുള്ളു എന്നും ദൈവ 
ത്തില്‍ മൂന്ന്‌ വ്യക്തികളുണ്ട്‌ എന്നും മൂന്നുവിരല്‍ 


കൂട്ടിപിടിച്ച്‌ കുരിള്‍ വരക്കുന്നത്‌ അര്‍ത്ഥമാക്കുന്നു. 


മമന്ന്‌ വിരല്‍ ഒന്നിച്ചുപിടിച്ച്‌ 


ദൈവശാസ്ത്രം വിവരിക്കുക 


സ്നേഹത്തിന്‍ ഗേഹമെന്‍ ഭവനം 
ദൈവത്തിന്‍ ആലയമായി തിളങ്ങിടുന്നു 
ബലിയര്‍പ്പകരായെന്‍ അച്ഛനുമമ്മയും. 
മലയിലൂയര്‍ന്നൊരെന്‍ ഭവനം 


ഇരുട്ട്‌ അകറ്റും കെടാവിളക്കായ 
പുണ്യങ്ങള്‍ നിറഞ്ഞലിവിന്‍ 
തണലായിയെന്നുമെന്നരികില്‍ 


ദൈവസ്നേഹത്തിന്നാര്‍ദ്രത 
ജീവശ്വാസമായേകിയെന്നെ 
ത്യാഗത്തിന്‍ എരിതീയില്‍ 
ജ്വലിച്ചുയരാന്‍ കരുത്തേകിയും 
അകതാരില്ലെന്നുമണയാ ദീപമായ്‌ 
നിലകൊളളുന്നതുമെന്‍ ഭവനം 
സോദരസ്നേഹത്തിലെന്നെ 
ചേര്‍ത്തുവെച്ചരികിലായ്‌ 
കനിവിന്‍ തെളിമയിലപരനെ 
സോദരനായ്‌ കാണാനക്ഷികള്‍ക്കു 
കാഴ്ചയേകിയതെന്‍ ഭവനം 


നിലത്തു വീണലിയുമാ 

മഴത്തുള്ളിയെ സ്നേഹിക്കാനും 
നിറമിഴികളില്‍ നിന്നൊഴുകും 

കണ്ണീര്‍ തുടയിയ്ക്കാനുമെന്നോടോതി 
അദൃശ്യനീശന്‍ ദൃശ്യനാകുന്നതെന്‍ 
അച്ഛനുമമ്മയിലുമാണെന്നതില്‍ 
ദൈവമേ നിന്നെ 

കാണുന്നോരോ ദിനവുമെന്‍ വീട്ടില്‍... 


ഫാ. ഗീവര്‍ഗീസ്‌ വലിയചാങ്ങവീട്ടില്‍ 


വിടൊരു 
(TEMnOo 


അം 


mele ബാലന്‍ ൨8(ച00ം 


തയ്യാറാക്കിയത്‌ : ദിവ്യ ആനി തോമസ്‌ 
വന്ദ്യ ചേപ്പാട്ട്‌ ഫീലിപ്പോസ്‌ റമ്പാച്ചനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്‌ നല്‍കിയിരിക്കുന്നത്‌. 
ഇത്‌ ഒരു പേപ്പറില്‍ വരച്ച്‌ ശരിയുത്തരങ്ങള്‍ എഴുതി ഫോട്ടോ എടുത്തു അയക്കുക. 
നിങ്ങളുടെ പേര്‍, പഠിക്കുന്ന ക്ലാസ്സ്‌, ഇടവക, വൈദിക ജില്ല എന്നിവ എഴുതാന്‍ മറക്കരുത്‌. 
അയക്കേണ്ട EMAIL ID :- malankarabalantvm@gmail.com | അവസാന തീയതി : 2022 ജൂലൈ 20 


വലത്തോട്ട്‌ 


(1) വന്ദ്യ ചേപ്പാട്ട ഫീലിപ്പോസ്‌ റമ്പാച്ചന്‍ റമ്പാന്‍ പട്ടം സ്വീകരിച്ചത്‌ എവിടെ വച്ച്‌? | | 


(2) റമ്പാച്ചന്‌ വൈദികപട്ടം നല്‍കിയ തിരുമേനി? 


(3) ചേപ്പാട്ടെ ഏതു മെത്രാപ്പോലീത്തായുടെ പിന്‍ഗാമിയായിട്ടാണ്‌ $ 
പള്ളിക്കാരും കുടുംബക്കാരും ഫീലിപ്പോസ്‌ റമ്പാച്ചനെ തെരഞ്ഞെടുത്തത്‌? 


(4) കത്തോലിക്കാ സഭയെക്കുറിച്ച്‌ കൂടുതല്‍ അറിയാന്‍ റമ്പാച്ചനെ 
ഇടയാക്കിയത്‌ ഏതു സൊസൈറ്റിയുടെ ഗ്രന്ഥങ്ങളും പുസ്തകങ്ങളുമാണ്‌? 


(5) ഫീലിപ്പോസ്‌ റമ്പാച്ചനോടൊപ്പം 1930 സെപ്തംബര്‍ 21 ന്‌ കത്തോലിക്കാ സഭയുമായി 
പുനരൈക്യപ്പെട്ട റമ്പാച്ചന്‍? 


(6) ഫീലിപ്പോസ്‌ റമ്പാച്ചന്‍ പുലിക്കോട്ടില്‍ ജോസഫ്‌ റമ്പാച്ചനുമായി ചേര്‍ന്ന്‌ രചിച്ച ഗ്രന്ഥമാണ്‌ 
മലങ്കരസഭയുടെ ------ 2 


(7) പുനരൈക്യ പ്രേക്ഷിത ശുശ്രൂഷകള്‍ക്ക്‌ ഉര്‍ജ്ജം പകരുന്നതിനായി വന്ദ്യ റമ്പാച്ചന്‍ ആരംഭിച്ച 
പ്രഥമ പ്രസിദ്ധീകരണം? 


(8) 1939 ല്‍ ------- പാഠാവലി തയ്യാറാക്കി പ്രസിദ്ധീകരിക്കുവാനും വിശ്വാസ പരിശീലന കളരി 
ആരംഭിക്കാനും റമ്പാച്ചന്‍ നേതൃത്വം നല്‍കി? 


(9) 1951ല്‍ അടൂരില്‍ വച്ച്‌ വന്ദ്യ ഫീലിപ്പോസ്‌ റമ്പാച്ചന്‌ ഏതു സ്ഥാനം നല്‍കിയാണ്‌ സഭ ആദരിച്ചത്‌? 
താഴോട്ട്‌ 


(17) വന്ദ്യ റമ്പാച്ചന്റെ കബറിടം സ്ഥിതി ചെയ്യുന്ന സ്ഥലം? 

(10) അക്ഷര ലോകത്തേക്ക്‌ കടന്നപ്പോള്‍ തന്റെ കുഞ്ഞു വിരലുകള്‍ കൊണ്ട്‌ റമ്പാച്ചന്‍ ആദ്യമായി എഴുതിയതെന്ത ? 
(11) റമ്പാച്ചന്റെ മാത്ൃസഭ? 

(12) റമ്പാച്ചനെ നടത്തിപ്പിനായി ഏല്‍പിച്ച ഹോളി എമ്മാനുവേല്‍ ചര്‍ച്ച്‌ എവിടെയായിരുന്നു? 


(13) റമ്പാച്ചന്‍ കത്തോലിക്കാ സഭയുമായി പുനരൈക്യപ്പെട്ടത്‌ എവിടെ വച്ച്‌? 


കഴിഞ്ഞ ലക്കത്തിലെ ഉത്തരം 


(14) റമ്പാച്ചന്റെ ആത്മകഥയുടെ പേര? തില്‍ 
കഴിഞ്ഞേ ലക്കത്തിതല വിജി 


4 10 
മെയ്യ്‌ യോ കാര്‍ (൪ 


20 (ന്തോസിബ/ഡി 


അഷ്നാ ജോണ്‍സണ്‍ 


ഇടവക : വില്ലൂര്‍ : 
ജില്ല : കൊട്ടാരക്കര | J ന്ന്‌ 


Qo | om (യോ VIII} a3 


ക്ക 


ലങ്ക ബാലന്‍ ER HO രിതി 


എന്റെ സ്വന്തം 
മാര്‍ ഈവാനിയോസ്‌ പിതാവ്‌ 


ഉണ്ണി അമ്മയമ്പലം 


 സെറാമ്പൂരില്‍ ഒരു വീട്‌ 
വാടകയ്ക്കെടുത്ത്‌ 
ശെമാശ്മന്മാരോടൊത്ത്‌ 
തപശ്വദ്യകള്‍ നേരത്തെ 
തന്നെ ആരംഭിച്ചിരുന്നു. 
യാമപ്രാര്‍ത്ഥന, തിരു 
വചന ധ്യാനം, മാനം 
തുടങ്ങിയ സന്യാസത്തി 
ന്റെ ഏതാനും ചില | 
അംശങ്ങള്‍ അവിടെ 
പാലിച്ചുപോന്നു. 


~~ =~ 


അതേ. അദ്ദേഹം ഒരു വിശുദ്ധ |, 
ത്മാവു തന്നെ. 


ഗ്രീവര്‍ഗീസ്‌ അച്ചന്റെ താപസ 
ജീവിതം ഒരു മാതൃകയാണ്‌. 


ഇലഞ്ഞിക്കൽ ജോണ്‍ വക്കീല്‍ 

മുണ്ടന്‍ മലയില്‍ നൂറേക്കര്‍ പ്‌ ട 
സ്ഥലം ദാനം നല്‍കും ആശ്രമം He ച്ച്‌ ട്‌ എങ്കിലിനി വൈകണ്ട. ആശ്രമം | 
സ്ഥാപിക്കാന്‍ |! ' പണി ഉടന്‍ തുടങ്ങാമല്ലോ. 


അഷന്റെ കൈയില്‍ നിന്ന്‌ രുപാ കടം വാങ്ങിയും മറ്റു 
മാര്‍ഗത്തിലുടെയും വേറെ മുന്നുറേക്കര്‍ കുടി റാന്നി 
പെരുന്നാട്ടില്‍ ആശ്രമം സ്ഥാപിക്കാന്‍ വേണ്ടി 
ഗീവര്‍ഗീസ്‌ അച്ഛന്‍ സ്വന്തമാക്കി. 


ലങ്ക ബാലന്‍ വി രിതി 


[ ന്‌ ച i 
: | f 
4 റ 4 Jf 4 
_ തേ. അതിന്റെ : a 
നമുക്ക്‌ ഈ മലയുടെ മുകളില്‍ 


വെളിച്ചം മലങ്കര 
ഒദു കെടാവിളക്ക്‌ തെളിക്കണം. 


4 


൭ സഭയില്‍ പരക്കണം. A 


ചെങുന്നൂര്‍ താലൂക്കിന്റെ 
കിഴക്കേ അറ്റത്ത്‌ പെരു 
ന്നാട്ടിലെ മുണ്ടന്‍ മലയില്‍ | 
ആശ്രമം സ്ഥാപിക്കാന്‍ 
ഗീവര്‍ഗിസച്ചന്‍ 
തീരുമാനിച്ചു. 


1919 ആഗസ്റ്റ്‌ 15-ാം തീയതി മലങ്കര സഭയിലെ 
ആദ്യത്തെ സന്വാസ പ്രസ്ഥാനമായ ബഥനി ആശ്രമം 
സ്ഥാപിതമായി. 


Ll: 
Ai 


അത്‌ അച്ചന്‍ പറഞ്ഞത്‌ ശരിയാ. ഈ 


: ~. Gs 

. (Pi << NR Grae പ 

\ A Te വചച ആശ്രമം നമ്മുടെയും ഈ നാടിന്റെയും 
, BRAS SC SSS പൊതുസ്വത്താ. 

x 7 റ “4 4 If A SS SSS ത്‌്‌ = 


( A SS 
na ll 
-A| a =n 


HY ടു Cp Zz a TEN 
tN Aare YO 
V അച്ചോ അച്ചന്റെ ആശ്രമത്തിന്റെ me 
൯ പണി ഇതാ തീരാന്‍ പോണു. > 


vy ട്‌ 1 | 


ന്‌ mae: a E L ~ 
(എന്റെ അല്ല, നമമുടെ ആശ്രമം 
എന്നു പറയു എല്‍ദോ ചേട്ടാ. | 


La 


on 


Ta 


i ; uch ‘2 a 


പ്രഥമ അംഗങ്ങള്‍ ആദ്യത്തെ പൊതു സംഘം | 
കുടി പി. ടി. ഗീവര്‍ഗീസ്‌ അച്ചനെ പ്രഥമ സു 


ഷിരിയര്‍ ആയി തെരഞ്ഞെടുത്തു, അന്നുമു to UN 0 
തല്‍ ആശ്രമസ്ഥാപകന്‍ ആബോ ഗീവര്‍ഗീസ്‌ i) ti I} 1M rin iT | nen 
എന്ന പേരില്‍ അറിയകഷെടാര്‍ തുടങ്ങി, ത്തി 1 i 


4 
തള ഉന്തു Sem ക്ക ആ യ്യ വഴു fi : 


i / I as aA ’ 
17277277 1) 


ഞ്ജ] പൊതൂുവിഞ്ഞാനം 
ലലങ്കങഥ ബാലി 


തയ്യാറാക്കിയത്‌ : സി. ജോവിറ്റ തെരേസ്‌ ഡി.എം 


— 


NO 


ow 


ol 


. എന്നാണ്‌ തിരുഹൃദയ തിരുനാള്‍ ആഘോഷിക്കുന്നത്‌ 


ജൂണ്‍ 24 


പെന്തക്കുസ്ത തിരുനാള്‍ 


. ആദ്യ തിരുഹൃദയ തിരുനാള്‍ എന്നാണ്‌ ആഘോഷിക്കപ്പെട്ടത്‌ 


1670 ഓഗസ്‌ 31 
ററ 


. ഏത്‌ മാര്‍പാപ്പയാണ്‌ ലോകത്തെ മുഴുവന്‍ ക്രിസ്തുവിന്റെ 


തിരുഹൃദയത്തിലേക്ക്‌ സമര്‍പ്പിക്കണമെന്ന്‌ അഭ്യര്‍ത്ഥിച്ചത്‌ 


ലിയോ പതിമൂന്നാമന്‍ മാര്‍പാപ്പ 


. വി.മത്തായിയുടെ സുവിശേഷത്തിന്റെ പ്രതീകം 


മനുഷ്യന്‍ 


. വി. മര്‍ക്കോസിന്റെ സുവിശേഷത്തിന്റെ പ്രതീകം 


സിംഹം 
വി. ലൂക്കായുടെ സുവിശേഷത്തിന്റെ പ്രതീകം 
കാള 
വി. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ പ്രതീകം 
കഴുകന്‍ 
വിശുദ്ധ പത്രോസ്‌ പൌലോസ്‌ ശ്ലീഹന്മാരുടെ തിരുനാള്‍ 
ആചരിക്കുന്നതെന്ന്‌? 
ജൂണ്‍ 29 
സൂര്യനെയും ചന്ദ്രനെയും നിശ്ചലമാക്കിയ വ്യക്തി 


ജോഷ്വാ 


. ഏത്‌ തിരുനാളിന്‌ ശേഷമാണ്‌ തിരുഹൃദയതിരുനാള്‍ ആഘോഷിക്കുന്നത്‌ 


21 


ലങ്ക ബാലന്‍ 


[14 


പുതിയ അധ്യായനവര്‍ഷം 


2022 - 2023 അദ്ധ്യായനവര്‍ഷത്തിലെ മേജര്‍ അതിഭദ്രാസന 
പ്രവേശനോത്സവം 5-6-22 ല്‍ അഞ്ചല്‍ വൈദികജില്ലയിലെ ഏഴംകുളം ഹോളി 
ഫാമിലി മലങ്കര സുറിയാനി കത്തോലിക്കാ ദൈവാലയത്തില്‍ വച്ച നടത്തപ്പെട്ടു. 
തിരുവനന്തപുരം മേജര്‍ അതിഭദ്രാസന നിയുക്ത സഹായമെത്രാന്‍ അഭിവന്ദ്യ 
റവ. ഡോ. മാത്യൂ മനക്കരക്കാവില്‍ കോര്‍ എപ്പിസ്‌കോപ്പ അന്നേ ദിവസം വി. 
കുര്‍ബാന അര്‍പ്പിക്കുകയും പ്രവേശനോത്സവ ഉദ്ഘാടനം നിര്‍വ്വഹിക്കുകയും 
ചെയ്തു. പ്രസ്തുത മീറ്റിംഗില്‍ തിരുവനന്തപുരം മേജര്‍ അതിഭദ്രാസന വിശ്വാസ 
പരിശീലന കാര്യാലയ ഡയറക്ടര്‍ ബഹു. ഫാ. ജോണ്‍സണ്‍ പുതുപ്പറമ്പില്‍ 
അധ്യക്ഷത വഹിക്കുകയും, അഞ്ചല്‍ വൈദിക ജില്ലാ വികാരി പെരിയ. ബഹു. 
ഫാ. ബോവാസ്‌ മാത്യു, ജില്ലാ ഡയറക്ടര്‍ ബഹു. ഫാദര്‍ തോമസ്‌ കുറ്റിയില്‍, 
ജില്ലാ ആനിമേറ്റര്‍ ബഹു. സിസ്റ്റര്‍ ചൈതന്യ ഡി. എം, ജില്ലാ സെക്രടുറി ശ്രീ. 
രാജു വര്‍ഗ്ഗീസ്‌, ഇടവക ട്രസ്റ്റി ശ്രീ. രാജു എന്നിവര്‍ ആശംസകളറിയിച്ചു 
പ്രസംഗിച്ചു. പുതുതായി വിശ്വാസ പരിശീലനത്തിലേക്ക്‌ കടന്നു വന്ന കു 
ട്ടികള്‍ക്ക്‌ സമ്മാനങ്ങളും ബൈബിള്‍ വാക്യങ്ങള്‍ എഴുതിയ കാര്‍ഡുകളും 
നല്‍കി സ്വീകരിച്ചു. 

മേജര്‍ അതിഭ്രദാസത്തിലെ മറ്റു ഇടവകകളില്‍ പ്രവേശനോത്സവത്തിന്‌ 
നേതൃത്വം നല്‍കിയ ബഹുമാനപ്പെട്ട ഇടവക വികാരിയച്ചന്‍മാര്‍ക്കും, സിസ്റ്റേഴ്‌ 
സിനും, പ്രധാന അധ്യാപകര്‍ക്കും, അധ്യാപകര്‍ക്കും, മാതാപിതാക്കള്‍ക്കും, 
കുട്ടികള്‍ക്കും പ്രത്യേകം നന്ദിയര്‍പ്പിക്കുന്നു. 


സര്‍ട്ടിഫിക്കറ്റ്‌ വിതരണം 


2021 - 2022 അധ്യായന വര്‍ഷത്തില്‍ 10,12 ക്ലാസ്സുകളില്‍ വിജയികളായ 
കുട്ടികള്‍ക്കുള്ള സര്‍ട്ടിഫിക്കറ്റ്‌ ജില്ലാ കേന്ദ്രങ്ങളില്‍ എത്തിച്ചു. ഇടവകയിലെ 
പ്രധാന അധ്യാപകര്‍ സര്‍ട്ടിഫിക്കറ്റുകള്‍ ജില്ലാ കേന്ദ്രങ്ങളില്‍ നിന്ന്‌ കൈപ്പറ്റേണ്ട 
താണ്‌. 


അധ്യാപക പരിശീലനം 


കഴക്കൂട്ടം, ആയൂര്‍ എന്നി വൈദിക ജില്ലകളിലെ അധ്യാപകര്‍ക്കുള്ള 
പരിശീലനം ജൂണ്‍ 12,19 എന്നി തീയതികളില്‍ നടത്തപ്പെട്ടു. ബഹു. ഫാ. തോമസ്‌ 
കുറ്റിയില്‍, ബഹു. ഫാ. ജോസഫ്‌ പൂവത്തുംതറയില്‍ എന്നിവര്‍ ക്ലാസുകള്‍ക്ക്‌ 
നേതൃത്വം നല്കി. 460 ല്‍ പരം അധ്യാപകര്‍ പരിശീലന ക്ലാസില്‍ പങ്കെടുത്തു. 


ആദരവ്‌ 


വിശ്വാസ പരിശീലന ശുശ്രൂഷയില്‍ അധ്യപകരായി 25 വര്‍ഷവും 50 
വര്‍ഷവും പൂര്‍ത്തികരിച്ചു ബഹുമാനപ്പെട്ട അധ്യാപകരെ ഈ വര്‍ഷം ആദരിക്കാന്‍ 
ആഗ്രഹിക്കുന്നു. ബഹുമാനപ്പെട്ട വികാരിയച്ചന്റെ കത്തോടുകൂടി ഇവരുടെ പേര്‍ 
വിവരങ്ങള്‍ ജൂലൈ മാസത്തിന്റെ ആദ്യ ആഴ്ചക്കകം കേന്ദ്രാകാര്യാലയത്തില്‍ അറി 
യിക്കേണ്ടതാണ്‌. 


ലങ്ക ബാലന്‍ 


[14 


അഞ്ചല്‍ വൈദികജില്ലയിലെ വിശ്വാസ പരിശീലന വിഭാഗത്തിന്റെ നേതൃത്വ 
ത്തില്‍ വിശ്വാസപരിശീലനത്തില്‍ 7 മുതല്‍ 12 വരെ ക്ലാസുകളിലെ കുട്ടികള്‍ 
ക്കായി “പതിരാവരുത്‌ ഈ കതിരുകള്‍” എന്ന കുട്ടികളുടെ സംഗമം നടത്തപ്പെട്ടു. 


അദ്ധ്യായന വര്‍ഷം ആരംഭിക്കുന്നതിന്റെ ഒരുക്കത്തിന്റെ ഭാഗമായി, ചുറ്റുമുളള 
ചതിക്കുഴികളെ മനസിലാക്കാനും യേശുവെന്ന സത്യത്തെ പുല്‍കാനും കുട്ടിക 
ളെ സജ്ഞമാക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തിയ പരിപാടിയില്‍ കേരള 
ത്തിലെ ജീസസ്‌ യൂത്ത്‌ ആനിമേറ്റര്‍ റവ.ഫാ. ഷോജി ക്ലാസുകള്‍ക്ക്‌ നേതൃത്വം 
നല്‍കി. 
വന്ദ്യ. ജെയിംസ്‌ പാറവിള കോറപ്പിസ്‌കോപ്പ ഉദ്ഘാടനം ചെയ്ത പരിപാ 
ടിയില്‍ ജില്ലാ വികാരി വെരി. റവ. ഫാ. ബോവാസ്‌ മാത്യൂ അനുഗ്രഹ സന്ദേശം 
നല്‍കി. മുന്നൂറില്‍ പരം വിദ്യാര്‍ത്ഥികള്‍ പങ്കെടുത്തു. ജില്ലാ ഡയറക്ടര്‍ ബഹു. 
ഫാ. തോമസ്‌ കുറ്റിയില്‍ സംഗമത്തിന്‌ നേതൃത്വം നല്‍കി. 


= 


A 


EZ, 


ANE 


Ew! 


ഇടവകതല 


കാത്തലിക്‌ 
ലി 1 ചര്‍ച്ച്‌ പുന്നല 
സണ്‍ഡേസ്കൂള്‍ 


ഇടവകതല 
വിശ്വാസ പരിശിലന [പ്രവേ 


vu v E 
സെ. ഗ്രിഗോറിയോസ്‌ — 
മലങ്കര സുറിയാനി കത്തോലിക്ക ദൈവാലയം sal ‘4 5 
കുതിരകളും , നെടുമങ്ങാട്‌ വൈഭീകജില്ല , തിരുവനന്തപുരം മേജര്‍ അതിഭ്രാസനം 

= ലു 


തിരുവനന്തപുര്മേജര്‍അതിദ്്രസനം! 
വിദ്വാസ്പരിശീലന്വിദാഗം) 


(7-09 കസ്ററ്മുതല്‍ 12-20 കാസ്റ്റ്‌ വരയുള്ള 
| കുട്ടികളുടെ സംഗമവും 
| 1400. ഭാരവാഹികളുടെ മീറ്റിംഗും | 


S| a oil 
ജ്‌) ANH . 


eT PE ~ 
ഥാന്‌ TT 
നന്ന്‌ vn wer 


i [18 


ദൈവദാസന്‍ മാര്‍ ഈവാനിയോസ്‌ 
പിതാവിന്റെ ഓര്‍മ്മഷെരുന്നാള്‍ 


ദൈവദാസന്‍ 296 ഈവാനിദയാഡ്‌ പുര്റാവിനെ വിശുദ്ധ നാമകരണ 
പ്രവര്‍ത്തനങ്ങള്‍ ദവഗത്തു)ലാമുനതു)നങമ നിഭയാഥത്തുിനാഷി.... 


1. ജൂലൈ 1 മുതല്‍ 15 വരെയുള്ള ദിവസങ്ങളില്‍ നോമ്പു ആചരിക്കദുക. 
2, ഭവനങ്ങളില്‍ ഓര്‍ ഈവാനിയോസ്‌ പിതാവിന്റെ ചി(തം (പ്രത്യേകം അലങ്കരിച്ചു 


വിശറുദ്ധപദവിയിലേക്കദുയര്‍ത്തറുന്നതിനദുള്ള (്രാര്‍ത്ദന ചൊല്ലുക. 
3. ഈ ദിവസങ്ങളില്‍ വി. കദര്‍ബായയില്‍ സംബന്ധിക്കുക. 
4. ദൈവദാസന്‍ ഓര്‍ ഈവാനിയോസ്‌ പിതാവിന്റെ കബറിടം സന്ദര്‍ശിച്ചു (പാര്‍ത്ദിക്കദുക. 
296 ഈവ൦ന)ഭഷാസ്‌ പിതാവിനെ കുടുതല്‍ അറ)ഷാ൯... 
1. പിതാവിന്റെ ആത്തുകദയായ ഗിരിദീപം എന പുസ്തകം വായിക്കറുക. 


പുസ്തകത്തിന്റെ PDF അയച്ചു തരുന്നതാണ്‌. 
2, ഓര്‍ ഈവാനിയോസ്‌ ചിത്രരചന ഭത്സരം. (വാട്ടര്‍ കളര്‍) 


ദൈവദാസന്‍ ഓര്‍ ഈവാനിയോസ്‌ പിതാവിന്റെ ജീവിതവുമായി ബന്ധകെട്ട സംഭവങ്ങളുടെ 
ചിത്രം വരയ്ക്കുക. A4 സൈസ്‌ ഡ്രോയിംഗ്‌ പേഷറില്‍ ചിത്രം വരച്ച്‌ ജൂലൈ 16ന്‌ 
ഒുമ്പായി The Director, Department of Catechism, Samannuya Pastoral Centre, 
St. Mary’s Campus, Pattom , Trivandrum എന്ന അഡ്രസില്‍ അയച്ചു തരദുക. 
തിരുവനന്തപുരം GARG അതിദ്രദാസനത്തിലെ എല്ലാ സണ്ടേസ്‌കൂള്‍ കുട്ടികള്‍ക്കും 
അധ്യാപകര്‍ക്കും മത്സരത്തില്‍ പങ്കെടുക്കാവദുന്നതാണ്‌. വിജയികള്‍ക്ക്‌ ആകര്‍ഷകമായ 


സമ്മാനം നല്‍കുന്നു. 


M(AGBIMo ആഘോഷിക്കുന്ന 


മലങ്കര സുറിയാനി കത്തോലിക്കാ സഭയുടെ 


തലവനും പിതാവുമായ മേജര്‍ ആര്‍ച്ച്‌ ബിഷല്‌ മോറാന്‍ മോര്‍ 
ബസേലിയോസ്‌ കര്‍ദിനാള്‍ ക്ലീമിസ്‌ കാതോലിക്കാ ബാവയ്ക്ക്‌ 


പ്രാനത്ഥനാശംസകള്‍ൾശ 


PUBLISHED BY CATECHETICAL APOSTOLATE 
MAJOR ARCHDIOCESE OF TRIVANDUM 
SAMUNNAYA PASTORAL CENTER, PATTOM 


